Kerala Gazette No. 45 dated 18th November 2014 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : സി. സജീവ്) 


നമ്പർ എഫ് .- 10264 / 2006. 


2014 സെപ്റ്റംബർ 23. 


വിഷയം: - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28 എ ( ന്യായവില നിർണ്ണയം). 


- (2) ശ്രീമതി സോഫിയ , നൗഫൽ മൻസിൽ, ആനാട്, പെരിങ്ങമ്മല സമർപ്പിച്ച അപേക്ഷ . 


(3) ചിതറ വില്ലേജാഫീസറുടെ 17 - 9 - 2014 - ലെ 329 / 14 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


T aluk 


Village 


Classification 


Si. 
No. 
| 1 


Block 
No. 
56 


Re - Survey / Sub Division 
Survey No. No. 

332 


Fair Value 
per Are ( ) 


Kottarakara 


Chithara 


50 ,000 


Chithara 
Grama 


Residential plot 
with road 


Panchayat 


access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- ( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 


FORM " A 


( See Rule -4 ) 


NOTIFICATION 


No. B3 -3991 /14/D . Dis. 


23rd October 2014. 


Whereas, it is expedient to publish the fair value of Land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in Block 
No. 4 , Survey No. 69 , Cherukole Village of Ranni Taluk of the Pathanamthitta District is hereby fixed as shown in the 
schedule thereto : 


337 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey Number 

and Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Fair Value of 
the Land fixed 

per Are 


Classification 

by use 


Ward 


- (1) 


(2) 


( 3) 


(4) 


(5) 


- ( 6) 


Pathanamthitta 


Ranni 


30,000 


Cherukole 
Grama Panchayath 


Residential property 
with vehicular access 


Cherukole , 
Re- Survey Block -4 
| Re-Survey No . 69 
Sub Division No. 4 


Revenue Divisional Office , 
Thiruvalla . 


( Sd.) 
Revenue Divisional Officer. 


WAYANAD DISTRICT 


മാനന്തവാടി സബ്കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ശ്രീ . ശീറാം സാംബശിവറാവു . ഐ . എ . എസ്.) 


( 1) 
നമ്പർ കെ - 665/ 2014 . 

2014 സെപ്റ്റംബർ 24 . 
വിഷയം: തരിയോട് വില്ലേജ് ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന. (1) ശ്രീ . രവി, പുതുപ്പള്ളിൽ, കാവുമന്ദം പി. ഒ. എന്നയാളുടെ 2- 9- 2013- ലെ അപേക്ഷ . 

(2) വൈത്തിരി അഡീഷണൽ തഹശീൽദാരുടെ 8 -1-2014- ലെ എ3- 13250 /2013 നമ്പർ റിപ്പോർട്ട്. 
(3) ഈ കാര്യാലയത്തിലെ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹശീൽദാരുടെ ( ടി. എൽ. ബി . വൈത്തിരി) 

സ്ഥലപരിശോധനാ റിപ്പോർട്ട്. 
വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ തരിയോട് വില്ലേജിൽപ്പെട്ടതും ശ്രീ . രവി, പുതുപ്പള്ളിൽ, കാവുമന്ദം പി . ഒ. 
എന്നയാൾ കൈവശം വയ്ക്കുന്നതുമായ റീസർവ്വേ 259 / 6 - ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സൂചന (1) 
പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു . 

ടി വിഷയത്തിൽ സൂചന ( 2) പ്രകാരം അന്വേഷണം നടത്തിയതിൽ തരിയോട് വില്ലേജിൽ റീസർവേ 259 / 6- ൽപ്പെട്ട ഭൂമി 
വൈത്തിരി സബ് രജി സ് ട്രാർ ഓഫീസിലെ 827 / 1986, 828 | 1986 നമ്പർ ആധാ ര ങ്ങ ൾ പകാ ര മാണ് അപേക്ഷ കന് 
സിദ്ധിച്ചിട്ടുള്ളതെന്നും, അപേക്ഷയിൽ പരാമർശിക്കുന്ന പഴയ സർവ്വേ നമ്പർ 44/ 2എ1എ1ഡി യിൽപ്പെട്ട ഭൂമി മുമ്പ് അച്ചുരാനം 
വില്ലേജിന്റെ ഭാഗമായിരുന്നതും റീസർവ്വേക്കുശേഷം തരിയോട് വില്ലേജിനോട് കൂട്ടിച്ചേർത്തതാണെന്നും തരിയോട് വില്ലേജിൽ പഴയ 
സർവേ നമ്പരിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവില നിർണ്ണയം നടത്തിയത് എന്നതിനാലും ടി ഭൂമി മുമ്പ് അച്ചുരാനം വില്ലേജിന്റെ 
ഭാഗമായിരുന്നതിനാലും പഴയ സർവ്വേ നമ്പർ 44/ 

21എ1ഡി യിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചിട്ടില്ലെന്നും റീസർവേ 
259 / 6- ൽപ്പെട്ട ഭൂമിക്ക് സമാനമായ റീസർവേ 259 / 4 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില യായ ഒരു ആറിന് 18,688 രൂപ തന്നെ 
" ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ്സ്" എന്ന വിഭാഗത്തിൽപ്പെടുത്തി റിസർവ്വേ 259 / 6 - ൽപ്പെട്ട ഭൂമിക്കും ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന് വൈത്തിരി സബ് രജിസ്ട്രാറുടെ അഭിപ്രായം സഹിതം വൈത്തിരി തഹശീൽദാർ ശുപാർശ 
ചെയ്തിട്ടുള്ളതാണ്. 

- മേൽ അപേക്ഷ യിൽ ഈ കാര്യാ ല യ ത്തിലെ സ്പെഷ്യൽ ഡെപ്യൂട്ടിതഹശീൽദാർ ( ടി. എൽ. ബി., വൈത്തിരി) 
സ്ഥലപരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ ടി ഭൂമി മുമ്പ് അച്ചുരാനം വില്ലേജിന്റെ ഭാഗമായിരുന്നതും (പഴയ സർവ്വേ നമ്പർ 
44/2എൻഎീഡി) പുഴ അതിർത്തിയാക്കി റീസർവേ നടത്തിയപ്പോൾ പുഴയുടെ പടിഞ്ഞാറ് ഭാഗം തരിയോട് വില്ലേജിലെ പഴയ സർവേ 
നമ്പർ 670/ 1എ4 പാർട്ടിനൊപ്പം ചേർത്ത് സർവ്വേ നമ്പർ 259 രൂപീകരിച്ചതാണെന്നും തരിയോട് വില്ലേജിനോട് കൂട്ടിച്ചേർത്തതാണെന്നും 
ആയതിനാൽ തന്നെ സർവ്വേ നമ്പർ 259 / 3 മുതൽ 259 / 9 വരെയുള്ള സബ്ഡിവിഷനുകൾ ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെ 
പോയിട്ടുള്ളതാണെന്നും ഇതിൽ സർവ്വേ നമ്പർ 259/ 4 - ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും നിലവിൽ ടി 
സ്ഥലത്തിന് റോഡ് സൗകര്യവും വൈദ്യുത സൗകര്യവും ഉള്ളതിനാലും വീട് നിർമ്മിച്ച് താമസിക്കുന്നതിന് അനുയോജ്യമാണ് ഈ 
ഭൂമി എന്ന് കാണുന്നതിനാലും നിലവിലെ കമ്പോളവില പരിഗണിച്ചും ടി ഭൂമിക്ക് സമാനഭൂമിയായി കാണുന്ന സർവ്വേ നമ്പർ 
259 /4 - ൽപ്പെട്ട ഭൂമിക്ക് നിശ്ചയിച്ച ന്യായവിലയേക്കാൾ 10 % വർദ്ധനവോടെ “ ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ്സ്” എന്ന 
വിഭാഗത്തിൽപ്പെടുത്തി സർവ്വേ നമ്പർ 259/ 6- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും സ്പെഷ്യൽ ഡെപ്യൂട്ടി 
തഹശീൽദാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 


338 


മേൽ സാഹചര്യത്തിൽ സൂചന ( 2), (3 ) റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ അപേക്ഷയിൽ പരാമർശിച്ച സർവ്വേ നമ്പർ 
259 / 6- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില രജിസ്റ്റർ പ്രകാരം വില നിശ്ചയിച്ചിട്ടില്ലെന്ന് കാണുന്നതിനാലും, ഇതിന് സമാന ഭൂമിയായ 
259/ 4- ൽപ്പെട്ട ഭൂമിക്ക് 18,688 രൂപയാണ് ന്യായവിലയായി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് കാണുന്നതിനാലും, ടി സ്ഥലം റോഡ്, വൈദ്യുത 
സൗകര്യങ്ങളോടുകൂടിയ വീടിനനുയോജ്യമായ ഭൂമിയായതിനാൽ സർവ്വേ നമ്പർ 259/4- ൽപ്പെട്ട ഭൂമിക്ക് നിശ്ചയിച്ച ന്യായവിലയേക്കാൾ 
10 % വർദ്ധനവ് വരുത്താവുന്നതാണെന്ന് സൂചന ( 3) റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ളതിനാലും, തഹശീൽദാരുടെയും 
സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹശീൽദാരുടേയും ശുപാർശകളുടെ അടിസ്ഥാനത്തിലും തരിയോട് വില്ലേജിൽപെട്ട റീസർവ്വേ 259/6 - ൽപ്പെട്ട 
ഭൂമിക്ക് “ ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ്സ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി 20557 രൂപ ( ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി 
അമ്പത്തിയേഴ്) മാത്രം ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


സബ് കളക്ടറുടെ കാര്യാലയം, 
മാനന്തവാടി. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


FORM A 


[ See Rule 4 ] 


NOTIFICATION 


No . K - 665/2014 . 


24th September 2014. 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 
28 (A ) of the Kerala Stamp Act, 1959 , read with Sub rule of the Kerala Stamp (Fixation of Fair Value of Land) Rules, 
1995 , the fair value of land in Survey No . ( Re survey ) 259/ 6 of Block No. 5 , Thariode Village, Vythiri Taluk of the 
Wayanad District hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and Corporation / 
Taluk Survey Number Municipality / 

with Sub Division Panchayath 

Number 


Fair Value of 
the Land fixed 


Classification 

by use 


Ward 


per Are 


Wayanad 


Vythiri 


Panchayath - 


10 


20,557 


Thariode Village 
Re- Survey No. 259/6 


Garden land 
with road 


access 


Revenue Divisional Office , 
Mananthavady . 


( Sd.) 
Sub Collector. 


KANNUR DISTRICT 


FORM " C 
(See Rules -5 (8 )) 


NOTIFICATION 


No. E4-41442/ 14. 


16th October 2014. 


Whereas, it is expedient to publish a notification showing revised value of Land as required under Section 28A 
of the Kerala Stamp Act, 1995, the Fair value of land in Survey No . 12 /5 of Irivery Village , Kannur Taluk of the Kannur 
District is hereby fixed finally as shown in the schedule hereto : 


339 


SCHEDULE 


Classification 


Name of Name of 
District Taluk 


Name of Village , 

Desom and 
Survey No. with 
Division No. 


Panchayath Ward 


Fair value of Classification 

the land fixed after 
alread inspection 
fixed 


Revised 
Fair value 

of land 


by use 


Kannur 


Kannur 


1,60 ,000 


1,50 ,000 


Irivery 
Midavilod 

12/5 


Garden land 
without Road 

access 


Garden Land 

without 
Road access 


Collectorate , 
Kannur. 


(Sd.) 
District Collector. 


340 


